Regn .No. KERBIL /2012/ 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL /TV ( N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2016 


सत्यमेव जयते 


GOVERNN 


കൾ 


രള സർ 
NMENT OF 


രാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


| 2016 മാർച്ച് 15 
15th March 2016 
- 1191 മീനം 2 
2nd Meenam 1191 


നമ്പർ 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


1937 ഫാൽഗുനം 25 
25th Phalguna 1937 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


മ്യൂസിയം മൃഗശാലാ വകുപ്പ് 

- ദർഘാസ് പരസ്യം 
നമ്പർ എം . ഇസഡ്.(എഫ്) 148 / 2016. 2016 ഫെബ്രുവരി 9. 

തിരുവനന്തപുരംമ്യൂസിയം മൃഗശാലാ വകുപ്പിലെ അപ്പർ 
ഗാർഡൻ പരിസരം, മൃഗശാലാ ഓഫീസ്, മൃഗശാലാ ടിക്കറ്റ് 
കൗണ്ടർ എന്നിവിടങ്ങളിൽ ദിനംപ്രതി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ 
ശേഖരിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി നീക്കം ചെയ്യുന്നതിന് 
താൽപ്പര്യമുള്ള സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവരിൽ നിന്നും 
സീലു വെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസിനോടുകൂടി ആകെ ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 2.5 % 
നിരതദ്രവ്യമായി ഡയറക്ടറുടെ പേരിൽ മാറാവുന്ന ഡി . ഡി . 
ആയി നൽകേണ്ടതാണ്. സ്ഥാപനത്തിന്റെ വ്യക്തിയുടെ പേര്, 
അഡ സ്സ് എന്നിവ വ്യക്തമായെഴുതിയ ദർഘാസുകൾ 
ഡയറക്ടർ, മ്യൂസിയം മൃഗശാലാ വകുപ്പ്, തിരുവനന്തപുരം 
എന്ന അഡ്രസ്സിൽ സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 
ദർഘാസ് ഫോമിൽ നൽകേണ്ടതാണ്. ദർഘാസ് ഫോമിന്റെ 
വില - 800- വാറ്റുമാണ്. ഡ്യൂപ്ലിക്കേറ്റിന് - 400- വാറ്റും 
അധികമായൊടുക്കേണ്ടതാണ്. വകുപ്പിലെ സ്വീപ്പർമാർ നിർദ്ദിഷ്ട 
സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന വേസ്റ്റുകൾ സെക്ഷൻ 
മേ ധാ വി കൾ പ്രത്യേ ക മായി ചൂണ്ടി ക്കാ ണി ക്കു കയോ, 
നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്നുള്ള ഖര മാ ലി ന്യ ങ്ങ ൾ 
ദിനം പ്രതി നിർദ്ദേശാനുസരണം നീക്കം ചെയ്യേണ്ടതാണ്. 


മാലി ന്യ ങ്ങ ൾ ഓരോ ദിവസവും നീക്കം ചെയ്ത് 
കഴി യു മ്പോൾ അതാത് സ്ഥലത്ത് ഡട്ടി യിലുള്ള 
ജീവനക്കാരെയും, സെക്ഷൻ മേധാവികളെയും വൃത്തിയാക്കി 
യത് ബോധ്യ പ്പെടു ത്ത ണ്ടതും, മേലധികാ രി യു ടെ യും , 
സൂപ്പർവൈസറി ഉദ്യോഗസ്ഥൻമാരുടെയും നിർദ്ദേശങ്ങൾ 
പാലിക്കേണ്ടതുമാണ്. ദിനം പ്രതി മാലിന്യങ്ങൾ പുറത്തു 
കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം 
ടെൻഡർ ഉറപ്പിച്ച് ഏറ്റെടുക്കുന്നവർക്കായിരിക്കും. മാലിന്യങ്ങൾ 
നീക്കം ചെയ്യുന്നതിനുള്ള കാലാവധി 1- 5 - 2016 മുതൽ 30 - 4- 2017 
വരെ യാ ണ് . എന്നാൽ 30 - 4 - 2017 - ന് മുമ്പായി 
കരാറുകാരന്റെ സേവനം വകുപ്പിന് ആവശ്യമില്ലാത്തപക്ഷം 
കരാർ അവസാനിപ്പിക്കുന്നതിനുള്ള അധികാരം ഡയറക്ടറിൽ 
നിക്ഷിപ്തമാണ്. ടെൻഡറിനോടൊപ്പം എഗ്രിമെന്റ് ഉള്ളടക്കം 
ചെയ്യേ ണ്ട താ ണ് . ഏറ്റവും കുറഞ്ഞ ക്വാട്ട് ചെയ്യുന്ന 
വ്യക്തിക്ക് സ്ഥാപനത്തിന് ടെൻഡർ ഉറപ്പിച്ച് നൽകുന്നതും 
ഉത്ത രവ് ലഭി ക്കു ന്ന വ്യക്തി വകുപ്പ് നിർദ്ദേ ശി ക്കുന്ന 
വ്യവ സ്ഥ കൾ അംഗീ ക രിച്ച് 100 - ന്റെ മുദ്രപത ത്തിൽ 
എഗ്രിമെന്റ് സമർപ്പിക്കേണ്ടതുമാണ്. 

- ദർഘാസ് ഫോറം 7 - 4 -2016 - ന് 3. 30 വരെ ഓഫീസിൽ 
- നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന 


32 


KERALA GAZETTE 


[PART III 


അവസാന തീയതി 11 - 4 - 2016 ഉച്ചയ്ക്ക് 1 മണിവരെയാണ്. 
ദർഘാസുകൾ സമർപ്പിച്ചവരുടെയോ, അവർ ചുമതലപ്പെടുത്തു 
ന്ന വ രു ടെയോ സാന്നിദ്ധ്യത്തിൽ അന്നേ ദിവസം 3 . 30 - ന് 
ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസിനെ സംബന്ധിച്ച് 
അന്തിമ തീരുമാനമെടുക്കുന്നതിനുള്ള പൂർണ്ണാധികാരം മ്യൂസിയം 
മൃഗ ശാല ഡ യ റ ക് ട റിൽ നിക്ഷി പ് ത മാ ണ് . സർക്കാർ 
ദർഘാസുകൾക്കുള്ള എല്ലാ നിബന്ധനകളും ബാധകമാണ്. 
ദർഘാസിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾമ്യൂസിയം 
മൃഗശാലാ ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും പ്രവൃത്തി 
സമയങ്ങളിൽ അറിയാവുന്നതാണ്. ടെൻഡർ അംഗീകരിച്ച് 
കിട്ടുന്ന വ്യക്തി മൊത്തം തുകയുടെ 5 % സെക രിറ്റി 
ഡെപ്പോസിറ്റ് സമർപ്പിക്കേണ്ടതാണ്. 


ഡയറക്ടറേറ്റ് 
മ്യൂസിയവും മൃഗശാലയും, 
തിരുവനന്തപുരം. 


- (ഒപ്പ്) 
ഡയറക്ടർ. 


